Regn . No. KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 


- 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


| Reg . No . KL / TV ( N )/ 634/2015-17 


കേGOVERNN 


രള 
സം 


സർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 6 


2017 മാർച്ച് 7 
7th March 2017 

1192 കുംഭം 23 
23rd Kumbham 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram, 

Tuesday 


1938 ഫാൽഗുനം 16 
16th Phalguna 1938 


PART I 


Notifications and Orders issued by the Government 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


( 2 ) 


വിജ്ഞാപനം 


(1) 


നമ്പർ 14942/ എച്ച്3/ 2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ജനുവരി 29. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . ജോർജ്ജ് എം . ജോർജ്ജ്, അഡ്വക്കേറ്റ്, 
കരിക്കോട്ട് ഹൗസ്, ജെ . പി. നഗർ, മുത്തൂർ പി. ഒ., തിരുവല്ല, 
പത്ത നം തിട്ട - 689 107 എന്നയാളെ പത്ത നം തിട്ട റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശത്തേക്ക് 7 - 1- 2017 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 02/ 99/PTA ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 


നമ്പർ 3249/ എച്ച്3 / 2016 / നിയമം. 

-- തിരുവനന്തപുരം, 2017 ജനുവരി 31. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 - വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ. എബ്രഹാം ജോസഫ്, അഡ്വക്കേറ്റ്, എളംകാവിൽ 
ഹൗസ്, നെടുങ്ങടാപ്പള്ളി പി. ഒ., കോട്ടയം-686 545 എന്നയാളെ 
കേരള സംസ്ഥാന പ്രദേശത്തേക്ക് 25- 3-2016 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 06 /97 /KTM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 
- നിയമ സെക്രട്ടറി. 


